GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


Gaz . No. 38 /2020 /DTP (Co -operative ). 


223. 


29th SEPT . 2020] 


COMMISSIONERATE OF LAND REVENUE 


6621 


Kunnamkulam Taluk 


PALAKKAD DISTRICT 


പ 


വ്യം 


Alathoor Taluk 


പരസ്യം 


നമ്പർ എ4-4301 / 2020 { TLKKKM. 


2020 ജൂൺ 22 . 


( 1 ) 


നമ്പർ സി1-4048 9 { 100 2020. 


2020 ജൂലൈ 28 , 


തൃശ്ശൂർ ജില്ല , കുന്നം കുളം താലൂക്ക്, കുട വല്ലൂർ 
വില്ലേജിൽ വടക്കെ കളത്തിൽ വീട്ടിൽ വാസുദേവൻ നായർ 
മകൻ വി . ഭാസ്ക രൻ നായർ എന്നയാൾ 24-5 -2020 - ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ യശോദ , വി . കെ . 
എന്ന വർ ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു . അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖ ന 

നടത്തിയതിൽ പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്ന് 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി 

കഴിഞ്ഞും 

തപാ ൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ആലത്തൂർ താലൂക്കിൽ കിഴക്കഞ്ചേരി-2 വില്ലേജിൽ 
ഇളവം പാടം പി . ഒ . , പുന്നപ്പാടം പുതിയാംപറമ്പിൽ വീട്ടിൽ 

ജെ സ് മാത്തച്ചൻ എന്നയാൾ 2 4 - 2 - 2 0 2 0 - ാം തീ യതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശിയ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മാതാവ് മറിയമ്മ മാത്തച്ചൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം 

നട ത്തി യ തിൽ 
പറ യു ന്ന വ രാണ് പരേതന്റെ അനന്തരാവകാശിയണ് 
അറിവായിരിക്കുന്നു . 


അന്വഷണ 


അ ന്വഷണം 


താഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


മറിയമ്മ മാത്തച്ചൻ 


മാതാവ് 


62 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള 

ബന്ധം 


1 


യശോദ , വി . കെ . 


ഭാര്യ 


72 


മേൽപ്പറ ഞ്ഞ വര ചേർത്ത് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനു ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


2 


മകൾ 


46 


ബിന്ദു , വി . ബി . 
സജീവ്കുമാർ, വി . ബി . 


3 


മകൻ 


44 


(2 ) 


( 2 ) 


നമ്പർ എ4-4303 / 2020 / TLKKKM. 


2020 ജൂൺ 22 . 


ൾ 


തൃശ്ശൂർ ജില്ല , കുന്നം കുളം താലൂക്ക്, ആർത്താറ്റ് 
വില്ലേജിൽ പോലിയത്ത് വീട്ടിൽ പങ്ങു @ പത്മനാഭൻ ഭാര്യ 
മാധവി, പി , എന്നവർ 15-3-2020 - ൽ മരിച്ചിട്ടുള്ളതാകുന്നു . 
ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് 
പരേതയുടെ മകൻ സുരേഷ് പാലിയത്ത് എന്നയാൾ ഈ 
ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താ കു ന്നു . 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേ ജാ ഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണ് ഉള്ളതെന്ന് അറിവായിരിക്കുന്നു . 
അപകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും 
കിട്ടുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി1-4923 19 { 100 2020. 

2020 ആഗസ്റ്റ് 17 . 
ആലത്തൂർ താലൂ ക്കിൽ തേങ്കുറിശ്ശി -1 വില്ലേജിൽ 
തേങ്കുറിശ്ശി പി . ഒ . , കുന്നുകാട് വീട്ടിൽ ശശിപ്രകാശ്, ആർ . 
എന്നയാൾ 2-7-2020 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ 
ഷീബ , പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഷീബ , പി . 


ഭാര്യ 


44 


ഹാജരാ 


2 


കൃഷ്ണജ , എസ് . 


മകൾ 


17 


3 


രാജം , വി . 


മാതാവ് 


66 


കമ 


പേര് 


വയസ് 


അനന്ത രാവ കാശ 


മരിച്ചവരുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


മകൻ 


59 


സുരേഷ് പോലിയത്ത് 
സുഗേഷ് 


മേൽപ്പറ ഞ്ഞ വര 

ചേർത്ത് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേ പം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനു ശേ ഷ വും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


2 


51 


3 


ബോബി 


മകൾ 


42 


താലൂക്കാഫീസ്, 
കുന്നംകുളം, 


( ഒപ്പ് ) 
തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
ആലത്തൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ , 


101 


